© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


606 


KERALA GAZETTE 


[Parr IIT 





Vaikom Taluk 


പരസ്യം 


നമ്പര്‍ സി1-8964/2020. 2020 ഡിസംബര്‍ 29. 


വൈക്കം താലൂക്കില്‍ വടയാര്‍ വില്ലേജില്‍ തലയോലപ്പറമ്പ്‌ 
കരയില്‍ വാതല്ലൂര്‍ വീട്ടില്‍ വേണുഗോപാലന്‍, വി. പി. 
1-11-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള 
ബാങ്‌, വസ്തു സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും സര്‍വ്വീസ്‌ 
ആനുകൂല്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശ്ൃങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ ഭാരയ രാജലക്ഷ്‌മി, പി. നല്‍കിയ അപേക്ഷയിന്‍മേല്‍ 
വടയാര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 1-11-2020-ല്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന അഞ്ച്‌ (ട) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 രാജലക്ഷ്മി, പി. ഭാരൃ 48 
2 വിഘ്നേഷ്‌, വി. മകന്‍ 23 
3 വിവേക്‌, വി. > 21 
4 വൈഷ്ണവ്‌, വി. > 14 
(മൈനര്‍) 
5 ജാനകിയമ്മ മാതാവ്‌ 78 


പരേതന്റെ പിതാവ്‌ പ്രഭാകരന്‍നായര്‍ ജീവിച്ചിരിപ്പില്ല. 
ആയതിനാല്‍ ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 1 മുതല്‍ ട വരെയുള്ള 
കക്ഷികളാണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌; 
വൈക്കം. 


(ഒപ്പ്‌) 


തഹശീല്‍ദാര്‍. 
Kanjirappally Taluk 
പരസ്യം 


() 


Maud avl2-3119/2019. 2021 ജനുവരി 15. 


കാഞ്ഞിരപ്പള്ളി താലൂക്കില്‍ ചെറുവള്ളി വില്ലേജില്‍ 
തെക്കേത്തുകവല പി. ഒ. യില്‍ കിഴക്കേപ്ലാച്ചിക്കല്‍ വീട്ടില്‍ 
ബി. വിജയചന്ദ്രന്‍ നായര്‍ 8/൨ എം. കെ. നാരായണന്‍ നായര്‍ 
എന്നയാള്‍ 29-3-2019-ല്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും 
വിവിധ സര്‍ക്കാര്‍ ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിന്‌ 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്നും 
കാണിച്ച്‌ പരേതന്റെ മകന്‍ ദേവനന്ദന്‍, വി. കിഴക്കേപ്ലാച്ചിക്കല്‍ 
വീട്ടില്‍, തെക്കേത്തുകവല പി. ഒ. എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ചെറുവള്ളി വില്ലേജ്‌ ആഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതനായ 
ബി. വിജയച്ചന്ദ്രന്‍ നായര്‍ എന്നയാള്‍ ടിയാന്റെ ആദൃ 
ഭാര്യയായിരുന്ന ഷീല എന്‍. നായര്‍ എന്നവരില്‍ നിന്നും 
നിയമാനുസൃതം വിവാഹമോചനം നേടിയിട്ടുള്ളതായും 
ടിയാന്റെ രണ്ടാം ഭാര്യ ഗൌരി 15-10-1998-ല്‍ മരണമടഞ്ഞിട്ടുള്ള 
തായും പരതന്റെ അനന്തരാവകാശികളായി താഴെ പേര്‌ 


ചേര്‍ത്തിട്ടുള്ളവര്‍ മാത്രമാണ്‌ ഉള്ളതെന്നും അറിയുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കാര്‍ത്തിക; കെ. മകന്‍ 34 


2 ദേവനന്ദന്‍, വി. 35 20 


66 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


മേല്‍ പറഞ്ഞാിരിക്കുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികള്‍ എന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം കാഞ്ഞിരപ്പളളി തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം 
നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 
No. C2-4636/2020. 17th December 2020. 


Notice is hereby given to all to whom it may concern 
that Thomas Joseph, Kannamkudiyil House, Vengathanam 
P. O., Edakkunnam Village has filed an application for a 
legal heirship certificate in respect of the legal heirs of his 
son Sony Thomas, Kannamkudiyil House, Vengathanam P. O., 
who expired on 23-9-2020. This certificate is 
requested for various purposes. Enquiry conducted 
through the Village Officer. Edakkunnam reveals that the 
following persons are the legal heirs of the deceased. 


SCHEDULE 


Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Kochurani, P. A. Wife 38 
2 Master Joel Sony Son (Minor) 2 


Objections if any against the issuance of legal 
heirship certificate to the above said persons should be 
filed in person before the Tahsildar, Kanjirappally within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Objections sent by post or 
filed after the stipulated time will not be considered. 


Taluk Office, (Sd.) 
Kanjirappally. Tahsildar. 


IDUKKI DISTRICT 
Udumbanchola Taluk 


പരസ്യം 


() 


നമ്പര്‍ ബി3-14807/2020. 2020 നവംബര്‍ 9. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ 
ചേറ്റു കുഴി കരയില്‍ ചാലൂവള്ളില്‍ വീട്ടില്‍ 
കെ. ജി. ദാമോദരന്‍ എന്നയാള്‍ 18-1-2007-ാം തീയതിയില്‍ 
മരണമടതഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ മകന്‍ മനോജ്‌, സി. ഡി. 
പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടി ഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. 
അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലീല ഭാര്യ 75 
2 പുഷ്പലത, സി. ഡി. മകള്‍ 54 
3 മധു, സി. ഡി. മകന്‍ 52 
4 മനോജ്‌, സി. ഡി. ” 49 
5 മഞ്ജുഷ, സി. ഡി. മകള്‍ 45 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


